Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Related IEROBEL120124507 


ല 


. 


a 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


GOVERNM 


കേരള 


സർക് 
VIMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


19th March 2013 

2013 മാർച്ച് 19 
| 28th Phalguna 1934 
1934 ഫാൽഗുനം 28 


വാല്യം 2 


നമ്പർ 


PART III 
Medical Education Department 


ക്വട്ടേഷൻ/ ലേല പരസ്യം 


നിബന്ധനകൾ 


നമ്പർ എ4/ 8156/ 2012 / എം . സി . സി. 2013 ഫെബ്രുവരി 7. 

കോഴി ക്കോട് മെഡിക്കൽ കോളേജ് കാമ്പ സില 
ഗവ. നഴ്സിംഗ് കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണത്തിനായി 
41 മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് 25 - 3- 2013 , 2 .30 - ന് മെഡിക്കൽ 
കോളേജ് ഓഫീസിൽവെച്ച് പരസ്യലേലം നടത്തി വിൽപ്പന 
നട ത്തു ന്ന താ ണ് . പര സ്യ ലേ ല ത്തോ ടൊപ്പം മുദ്രവെച്ച് 
രഹസ്യവും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ സ്വീകരിക്കു 
ന്ന താ ണ്. ലേല ത്തിലോ/ ദർഘാ സിലോ കൂടു തൽ തുക 
വാഗ്ദാനം ചെയ്യുന്ന ആളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതായി 
രിക്കും. മുദ്രവെച്ച ദർഘാസുകൾ 25 - 3 - 2013, 12 മണിക്ക് മുമ്പ് 
ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. ലേലത്തിനു ശേഷം മാത്രമേ 
ദർഘാസുകൾ തുറക്കുകയുള്ളു. 


- 1. ലേലത്തിൽ പങ്കെടുക്കുന്നർ 25 - 3 - 2013 - ന് ഉച്ചയ്ക്ക് 12.30- ന് 

മുമ്പായി - 100 ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ 
ചെയ്യേണ്ടതാണ്. കൂടാതെ നിരതദ്രവ്യമായി - 2,000 
ലേലം ആരംഭിക്കുന്നതിന് മുമ്പായി കെട്ടിവെയ്ക്കേണ്ട 
താണ്. ലേലം ഏറ്റെടുക്കുന്ന ആൾ ഒഴികെയുള്ളവരുടെ 

കെട്ടിവച്ച നിരതദ്രവ്യം ലേലപ്രകിയ പൂർത്തിയാക്കുന്ന 
മുറക്ക് തിരിച്ചു നൽകു ന്ന താ ണ് . രജി സ് ട്രേ ഷൻ 
ഫീ തിരികെ നൽകുന്നതല്ല . 


2 . ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരെ തിരിച്ചറിയുന്നതിന് 
ബന്ധപ്പെട്ട വില്ലേജാഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ്, 
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഫോട്ടോ പതിച്ച 
തിരി ച്ച റി യൽ കാർഡ്, പാൻ കാർഡ്, ഇന്ത്യൻ 
പാസ്പോർട്ട്, മറ്റ് നിയമാനുസൃതമായ തിരിച്ചറിയൽ 
രേഖ കൾ എന്നി വ യിൽ ഏതെങ്കി ലു മൊന്ന് 
ഹാജരാക്കണം. 


മരങ്ങളുടെ വിവരം 


1. മാവ് 3 
2. തെങ്ങ് 20 

മഴമരം - 2 
- വട്ട - 4 
5. പുളി- 1 
6 . പന് 2 


7. മട്ടി - 1 
8. തേക്ക് . 4 
9. മഞ്ചാടി 1 
10. വെട്ടി 2 
11 . പ്ലാവ് 1 


3. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്ന 

തിനുമുള്ള പൂർണ്ണ അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്ത 
മായിരിക്കും. ഉയർന്ന ദർഘാസ്/ ലേലസംഖ്യയുടെ 50 % 
( നി ര ത ദ വ്യം ഉൾപ്പെ ടെ ) അ പ്പോൾ തന്നെ 
അടയ്ക്കേണ്ടതാണ്. 


19th MARCH 2013] 


MEDICAL EDUCATION DEPARTMENT 


4. ദർ ഘാ സു കൾ ആരുടെ പേരിൽ ഉറപ്പിക്കു ന്നവോ 

അയാൾ പ്രിൻസിപ്പാൾ ആവശ്യപ്പെടുന്ന സമയപരിധി 
ക്കുള്ളിൽ മുഴുവൻ തുകയും നിയമാനുസ്യതമുള്ള 
നികുതിയും അടച്ച് മരം മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 
കൂടാതെ സമർപ്പിച്ച നിരക്കിന്റെ 5 % തുക സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റായി നൽകേണ്ട താ ണ്. മേൽ പറഞ്ഞ 
കാര്യങ്ങൾ പാലിക്കാത്തപക്ഷം പ്രസ്തുത വ്യക്തിയുടെ 
സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും ദർഘാസ് 
റദ്ദാക്കുന്നതും മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 
കൂടാതെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ ഒടുക്കു 
ന്നതുമാണ്. 


7. മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ കെട്ടിട ങ്ങൾക്കോ മറ്റ് 
വസ്തു വകകൾക്കോ എന്തെങ്കിലും കേടു പാടുകൾ 
സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം ലേലംകൊണ്ട 
ആളിൽനിന്നും ഈടാക്കുന്നതായിരിക്കും. 
8. മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള 

അപകടമോ അത്യാഹിതമോ സംഭവിച്ചാൽ അതിന്റെ 
ഉത്തരവാദി ലേലംകൊണ്ട് വ്യക്തി മാത്രമായിരിക്കും. 
9. ലേലംകൊണ്ട് വ്യക്തിക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് 
| പിൻ സി പ്പാ ളോ ഗ വൺ മ ന്റെ ഉ ത്ത ര വാദി 

ആയിരിക്കുന്നതല്ല. 
10 . സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ എല്ലാ തുകയും 

അടച്ചതിനുശേഷം ചെലാൻ രസീത് പ്രിൻസിപ്പാൾ 
ഓഫീസിൽ കാണിച്ച് അനുമതി ലഭിച്ചതിനു ശേഷം 
സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ സാന്നിദ്ധ്യത്തിൽ മരങ്ങൾ 
ലേലക്കാർ 5 ദിവസത്തിനകം സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 


5. മുൻകൂർ അറിയിപ്പില്ലാതെ തന്നെ ലേലം നിർത്തി 
വെയ്ക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനും പ്രിൻസിപ്പാളിന് 
അധികാരമുണ്ടായിരിക്കും. 


6. മെഡിക്കൽ കോളേജ് ജീവ ന ക്കാർ ലേല ത്തിൽ 
പങ്കെടുക്കാൻ പാടുള്ളതല്ല. 


ഗവ . മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്. 


പ്രിൻസിപ്പാൾ. 


